Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 
Reg . No. KL / TV ( N ) / 634 / 2021-2023 


കേരള സർക്കാർ 
Government of Kerala 


सत्यमेव जयते 


2021 


POVERNMENT 


ര 


ാ 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2021 മാർച്ച് 30 
30th March 2021 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


13 


Vol . X 


1196 മീനം 16 
16th Meenam 1196 
1943 ചൈതം 9 
9th Chaithra 1943 


Thiruvananthapuram , 

Tuesday 


No. 


PART III 


Labour Department 


NOTICE 


No. P. 111/2019 . 


5th March 2021 . . 


Whereas the National Insurance Company 
Limited has deposited with this Court a sum of 
? 14,53,626 ( Rupees Fourteen Lakhs Fifty Three 
Thousand Six Hundred and Twenty Six only ) as a 
compensation to be distributed to the dependents of the 
deceased Saju who met with a fatal accident while 
employed as a loading and unloading worker under the 
1st Opposite party and whereas the Assistant Labour 
Officer , 1st Circle , Thiruvananthapuram reported that 


are his only dependents as defined under Section 2 ( 1 ) ( d ) 
of the Employees ' Compensation Act . Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before 
me and prove the same . If no such claims are received 
within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 


1-00 


1. Sri K. Balan , T. C. 65/839/1 , 

Nelliyodumele Veedu , Thiruvallam P. O. , 
Thiruvananthapuram -Father 


എതിർകക്ഷി യുടെ കീഴിൽ ലോഡിംഗ് & 
അൺ ലോഡിംഗ് വർക്ക റ  ാ യി ജോലി 

ചെയ്യു മ്പോ ൾ 
അപകടമുണ്ടായി മരണമടഞ്ഞ സജുവിന്റെ ആശി ത ർക്ക് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ തുക നൽകുന്നതിനായി 
Y 14,53,626 ( പതിനാല് ലക്ഷത്തി അമ്പത്തി മൂന്നാ യിരത്തി 
അറുനൂറ്റി ഇരുപത്തിയാറ് രൂപ മാത്രം ) ഈ ആഫീസിൽ 
കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയ തിൽ ടിയാന്റെ 
ആശ്രിതരായി 


2. Smt . Suseela , J. , T. C. 65/839/1 , 

Nelliyodumele Veedu , Thiruvallam P. 0. , 
Thiruvananthapuram — Mother 


Gaz . No. 13 / 2021 / DTP ( Labour ) . 


455 


36 


KERALA GAZETTE 


[ [ PART III 


1. ശ്രീ . കെ . ബാലൻ . , റ്റി . സി . 65/839/1 , 

നെല്ലിയോടു മേലെ വീട് , തിരുവല്ലം പി . ഒ . , 
തിരുവനന്തപുരം - പിതാവ് 


2. ശ്രീമതി സുശീല , ജെ . , റ്റി . സി . 65 { 8391 , 

നെല്ലിയോടുമേലെ വീട് , തിരുവല്ലം പി . ഒ . , 
തിരുവനന്തപുരം - മാതാവ് 


ആർ . ആർ . ഹോളിഡേ ഹോംസ് പവറ്റ് ലിമിറ്റഡ് 
എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അപകടമുണ്ടായി 
മരണമടഞ്ഞ കെ . സുശീലന്റെ ആശ്രിതർക്ക് എംപ്ലോയീസ് 
കോ മ്പ ൻ സ ഷ ൻ തുക നൽകു ന്ന തി നായി ? 4,84,200 
( നാലുലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുനൂറ് രൂപ മാത്രം ) 
ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . നെടുമങ്ങാട് അസിസ്റ്റന്റ് 
ലേബർ ആഫീസർ , അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശിതയായി 


ശ്രീമതി കെ . ഗിരിജ , അനുജ് ഭവൻ , 

പാണൻവിള , കരകുളം പി . ഒ . - ഭാര്യ 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , 
തിവനന്തപുരം ഒന്നാം സർക്കിൾ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്ന വ രായി വേറെ ആരെങ്കിലും ഉണ്ടങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
രേഖാ മൂലം ഹാജ രായി തളി യി ക്കേ ണ്ട തും 

അവധി 
കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെടു ന്ന തില്ലാത്തതു 
മാകുന്നു . 


വ 


മാത്രമേ ഉള്ളുവെന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ ആശി 
തർ എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽ ഉൾപ്പെടുന്നവരായി 

ആരെ ങ്കിലുമുണ്ട് ങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവ 
സ ത്തി നക ഈ ഓഫീസിൽ 

രേഖാ മൂലം 
ഹാജ രാ യി തളി യി ക്കേ ണ്ട തും 

അവധി കഴിഞ്ഞുള്ള 
ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


Office of the Industrial 
Tribunal , Housing Board 
Building , 4th Floor , 
Santhi Nagar , , 
Thiruvananthapuram - 01 . 


( Sd . ) . 
Employees Compensation 

Commissioner 


Office of the Industrial 


( Sd . ) . 


NOTICE 


Tribunal , Housing Board 
Building , 4th Floor , 
Santhi Nagar , , 
Thiruvananthapuram - 01 . 


No. P. 770/2020 . 


26th February 2021 . 


Employees Compensation 

Commissioner . 


NOTICE 


Whereas the New India Assurance Company Limited 
has deposited with this Court a sum of 4,84,200 
( Rupees Four Lakh Eighty Four thousand Two hundred 
only ) as a compensation to be distributed to the 
dependents of the deceased K. Suseelan , who met with a 
fatal accident while employed under the RR Holiday 
Homes Pvt . Ltd. and where as the Assistant LAbour 
Officer , Nedumangadu reported that 


No. E1-608 / 2020 . 


25th February 2021 . 


Smt . K. Girija , Anuja Bhavan , 

Pananvila , Karakulam P. 0. - Wife 


is his only dependent as defined under Section 2 ( 1 ) ( d ) 
of the Employees ' Compensation Act . Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before 
me and prove the same . If no such claims are received 
within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 


Whereas , the Air India Express has deposited with 
this court an amount of * 16,22,997 ( Sixteen Lakhs 
Twenty Two Thousand Nine Hundred and Ninety Seven 
only ) towards compensation payable to the dependents of 
the deceased Captain Akhilesh Kumar , who met 
with fatal accident in the course of work while he was 
working as a Captain under Air India Express on 7-8-2020 . 

. 
The Employees ' Compensation Commissioner and 
Assistant Labour Commissioner , Madhura , Utter Pradesh 
has reported that ( 1 ) Smt . Mekha Shukla ( Wife ) , ( 2 ) Samrat 
Sharma ( Minor Son ) , Shastri Nagar , Sector- 5 , Gowshala , 
Dhollpur , Rajasthan - 328 001 , ( 3 ) Sri Tulsi Ram Sharma 
( Father ) , ( 4 ) Smt . Baladevi ( Mother ) , A - 16 , Sector - B , 
Govind Nagar , Madhura , Utter Pradesh are his only 


456 


30th MARCH 2021 ] 


LABOUR DEPARTMENT 


37 


പട്ടിക 


മരണമടഞ്ഞ 


പേര് 


മേൽ 


dependents as defind under section 2 ( 1 ) ( d ) of the 
employees Compensation Act , 1923. Any others who 
claim to be such dependents should within 15 days of 
the publications of this notice in the Kerala Government 
Gazette prefer their claims in writing before me and prove 
the same . If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above and claim 
preferred thereafter will not to be considered . 


ക്രമ 
നമ്പർ 


തൊഴിലാളി ജനന 
യുമായുള്ള തീയതി 
ബന്ധം 


വിലാസം 


1 ശ്രീമതി മേഘ ശുക്ലാ 


ഭാര്യ 


ശാസ്തി നഗർ , 
സെക്ടർ -5 , 
ഗോശാല , 
ഭോൽപ്പൂർ , 
രാജസ്ഥാൻ 


328 001 


( Sd . ) . 
Employees Compensation 
Commission ( Industrial 
Triburnal ) Palakkad . 


2 


സംരത് ശർമ്മ 


5-9-2020 


Office of the Industrial 
Tribunal , Palakkad . 


മകൻ 
( മൈനർ 
പിതാവ് 


3 ശ്രീ . തുൽസി റാം 

ശർമ്മ 


എ -16 


സെക്ടർ - ബി , 
ഗോവിന്ദ് നഗർ , 
മഥുര , 
ഉത്തർപ്രദേശ് 


നോട്ടീസ് 


4 ശീമതി ബാലദേവി 


മാതാവ് 


>> 


നമ്പർ ഇ1-608 2020 . 

2021 ഫെബ്രുവരി 25 . 
എയർ ഇന്ത്യാ എക്സ്പ്രസ്സ് എന്ന തൊഴിലുടമയുടെ കീഴിൽ 
ജോലിചെയ്ത് വരവെ 7-8-2020 -ന് അപകടം സംഭവിച്ച് 
മരണമടഞ്ഞ ക്യാപ്റ്റൻ അഖിലേഷ് കുമാർ എന്ന തൊഴിലാളി 
യുടെ ആശ്രിതർക്ക് നഷ്ട പരിഹാരം നൽകു ന്ന തിനായി 
എയർ ഇന്ത്യാ എക്സ്പ്രസ്സ് ? 16,22,997 ( പതിനാറ് ലക്ഷത്തി 
ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ 
മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ 
ഉള്ളുവെന്ന് എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ ആന്റ് 
അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ , മധുര , ഉത്തർപ ദേ ശ് 
അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെ മുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിയ്ക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാര തുക മുഴുവനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യുന്ന താണ് . ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . 
വ്യാവസായിക 

( ഒപ്പ് ) 
ട്രൈബ്യൂണലിന്റെ 

കമ്മീഷണർ , 
കാര്യാലയം , 

എംപ്ലോയീസ് കോമ്പൻസേഷൻ 
പാലക്കാട് . 

( വ്യാവസായിക ടബ്യൂണൽ ) , 


457 


